O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 01 
Tuesday , 01th February 2022 


1197 മകരം 18 


1943 മാഘം 12 


18th Makaram 1197 


12th Magha 1943 


വാല്യം 11 


നമ്പർ 


5 


Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4176 


KERALA GAZETTE 


Part III 


Kottayam District 


Vaikom Taluk 


NOTICE 


നമ്പർ : C1-199 / 2022 


21-01-2022 


വൈക്കം താലൂക്കിൽ ടി വി പുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പൊന്നപ്പൻ എൻ . തെക്കേകളത്തൂർ , 
ചെമ്മനത്തുകര , ടി.വി.പുരം എന്നയാളുടെ അവകാശികൾക്ക് വസ്തു , ബാങ്ക് , വിവിധം ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ടി വി പുരം വില്ലേജിൽ പരേതൻറെ മകൻ അനീഷ് കുമാർ പി . , തെക്കേകളത്തൂർ , 
ചെമ്മനത്തുകര , ടി.വി.പുരം , ബോധിപ്പിച്ച അപേക്ഷ ടി വി പുരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 07-08-2014 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വിജയമ്മ പൊന്നപ്പൻ 


ഭാര്യ 


64 


2 


കുസുമം 


മകൾ 


42 


3 


അനീഷ് കുമാർ പി . 


മകൻ 


40 


നമ്പർ : C1-20222 


21-01-2022 


വൈക്കം താലൂക്കിൽ മാഞ്ഞൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എൻ.എ.വർഗീസ് നൂറോക്കരിയിൽ , മേമുറി 
, മാത്തൂർ എന്നയാളുടെ അവകാശികൾക്ക് വസ്തു , ബാങ്ക് , ജി.ഐ.എസ് . റിട്ടയർമെന്റ് പ്ലെയിം , മറ്റ് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മാത്തൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ മേഴ്സി വർഗീസ് , 
നൂറോക്കരിയിൽ , മേമുറി , മാഞ്ഞൂർ , ബോധിപ്പിച്ച അപേക്ഷ മാഞ്ഞൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-09-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി ക ഴി ഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| മേഴി വർഗീസ് 


ഭാര്യ 


58 


2 


| ടിൻറു വർഗീസ് 


മകൾ 


30 


3 


സിൻറോ വർഗീസ് 


| മകൻ 


21 


നമ്പർ : C1-265 / 22 


21-01-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4177 


Revenue Department 


01th February 2022 


വൈക്കം താലൂക്കിൽ വടയാർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സനുജ സനീഷ് തണ്ണിക്കുഴി നികർത്തിൽ , 
( മുണ്ടംപിയിൽ പഴംപെട്ടി ) കിഴക്കേക്കര എന്നയാളുടെ അവകാശികൾക്ക് വസ്തു , ബാങ്ക് , ഇൻഷുറൻസ് ക്ലെയിം , മറ്റ് വിവിധ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വടയാർ വില്ലേജിൽ പരേതയുടെ ഭർത്താവ് 
സനീഷ് റ്റി.വി. , തണ്ണിക്കുഴി നികർത്തിൽ , ( 

മുണ്ടംപിയിൽ പഴംപെട്ടി ) കിഴക്കേക്കര , ബോധിപ്പിച്ച അപേക്ഷ വടയാർ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൾ 27 
09-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതയുടെ മാതാവ് ചിന്നമ്മക്കുട്ടി ജീവിച്ചിരിക്കുന്നതും പിതാവ് മരണപ്പെട്ടിട്ടുള്ളതുമാണ് . മെനർ 
താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭർത്താവ് 


41 


2 


സനീഷ് റ്റി.വി. 
| ആദിത്യൻ റ്റി.എസ് . 
അയന റ്റി.എസ് . 


മകൻ 


15 


3 


മകൾ 


12 


നമ്പർ : C1-44322 


22-01-2022 


അപേക്ഷ 


വൈക്കം താലൂക്കിൽ കൂലശേഖരമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഏലിയാമ്മ ഐസക് 
തൈപ്പറമ്പിൽ കുലശേഖരമംഗലം എന്നയാളുടെ അവകാശികൾക്ക് വസ്തു , ബാങ്ക് , കുടുംബപെൻഷൻ കുടിശ്ശിക തുക 
കൈപ്പറ്റുന്നതിനും മറ്റ് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
കൂലശേഖരമംഗലം വില്ലേജിൽ പരേതയുടെ മകൾ ഹണി ഐസക് , വെള്ളയ്ക്കാകുടിയിൽ , കുലശേഖരമംഗലം , ബോധിപ്പിച്ച 

കൂലശേഖരമംഗലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 02-09-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ഭർത്താവ് ഐസക് 
21.07.2007 ൽ മരണമടഞ്ഞിട്ടുള്ളതാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


52 


2 


| ഷൈനി ഐസക് 
സൗമി ഐസക് 
| ഹണി ഐസക് 


മകൾ 


47 


3 


മകൾ 


44 


നമ്പർ : C1-44622 


22-01-2022 


വൈക്കം താലൂക്കിൽ ചെമ്പ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ചെല്ലപ്പൻ ഇ.കെ. ഏറംകുളത്തിൽ 
ബ്രഹ്മമംഗലം , ചെമ്പ് എന്നയാളുടെ അവകാശികൾക്ക് വസ്തു , ബാങ്ക് , എം.എ.സി.റ്റി.യിൽ ഹാജരാക്കുന്നതിനും മറ്റ് വിവിധ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെമ്പ് വില്ലേജിൽ പരേതൻറെ ഭാര്യ ഉഷ , 
ഏറംകുളത്തിൽ , ബ്രഹ്മമംഗലം , ചെമ്പ് , ബോധിപ്പിച്ച അപേക്ഷ ചെമ്പ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 


66 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4178 


KERALA GAZETTE 


Part III 


നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-12-2018 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഉഷ് 


ഭാര്യ 


59 


2 


സൗമ്യ സി.ഇ. 


മകൾ 


37 


3 


രമ്യ മോൾ 


മകൾ 


35 


4 


ധന്യ 


മകൾ 


32 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4179 


Revenue Department 


01th February 2022 


Kottayam District 


Vaikom Taluk 


NOTICE 


നമ്പർ : സി 1 -144 2022 


13-01-2022 


1 


> 


വൈക്കം താലൂക്കിൽ നടുവില വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നാരായണൻ ആചാരി കിഴക്കുംചേരി നടുവി 
ല മുറിയിൽ മയൂരം വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ടിയാന്റെ പേരിലുള്ള വസ്തു , ബാങ്ക് സംബന്ധമായ 
ആവശ്യങ്ങൾക്കും വൈക്കം ട്രഷറിയിൽ ഹാജരാക്കുന്നതിനും മറ്റ് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി നടുവില് വില്ലേജിൽ പരേതൻറെ ഭാര്യ രാജമ്മ എം ബോധിപ്പിച്ച അപേക്ഷ 
നടുവില , വെള്ളൂർക്കുന്നം വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-11-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രാജമ്മ എം 


ഭാര്യ 


78 


2 


രേഖ എൻ 


മകൾ 


52 


3 


രേണു എൻ 


മകൾ 


50 


4 . 


| പ്രസാദ് എൻ 


മകൻ 


46 


നമ്പർ : സി 1 -9862 2021 


14-01-2022 


( 


ബാങ്ക് 


വൈക്കം താലൂക്കിൽ കുലശേഖരമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പ്രഭാഷണതിലകൻ റ്റി വി 
കുലശേഖരമംഗലം കരയിൽ തറയിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ടിയാൻറ പേരിലുള്ള വസ്തു , 
സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
കുലശേഖരമംഗലം വില്ലേജിൽ പരേതൻറെ ഭാര്യ സ്മിത , , ബോധിപ്പിച്ച അപേക്ഷ കുലശേഖരമംഗലം വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-06-2005 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതൻ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സ്മിത 


ഭാര്യ 


49 


2 


അനു റ്റി പി 


മകൻ 


30 


നമ്പർ സി 1 -9871 ) 2021 


10-01-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4180 


KERALA GAZETTE 


Part III 


അവകാശ 


വൈക്കം താലൂക്കിൽ മാഞ്ഞൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കൃഷ്ണവിജയൻ എം എൻ മേമുറി കരയി 
ൽ മുതിരകാലായിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ടിയാൻറ പേരിലുള്ള വസ്തു , ബാങ്ക് സംബന്ധമായ 
ആവശ്യങ്ങൾക്കും ട്രഷറിയിൽ ഹാജരക്കുന്നതിനുമായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മാഞ്ഞൂർ വില്ലേജിൽ 
പരേതൻറെ ഭാര്യ ഉഷകുമാരി ടി എൻ , , ബോധിപ്പിച്ച അപേക്ഷ മാഞ്ഞൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-03-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഉഷകുമാരി ടി എൻ 


ഭാര്യ 


54 


2 


വിഷ്ണുദേവ് എം കെ 


മകൻ 


24 


3 


| ലക്ഷ്മിപ്രിയ എം കെ 


മകൾ 


20 


നമ്പർ സി 1-9872 / 2021 


10-01-2022 


അനന്തരാവകാശ 


വൈക്കം താലൂക്കിൽ മാഞ്ഞൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ സി മാത്യു മാഞ്ഞൂർ കരയിൽ 
കണ്ടാരപ്പള്ളിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ടിയാന്റെ പേരിലുള്ള വസ്തു , ബാങ്ക് സംബന്ധമായ ആവശ്യങ്ങൾക്കും 
കോട്ടയം അസ്സേ ഹോൾ മാർക്കിംഗ് സെന്ററിൻറ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനും ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി മാത്തൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ ഏലിക്കുട്ടി മാത്യു , , ബോധിപ്പിച്ച അപേക്ഷ മാഞ്ഞൂർ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20 
01-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതൻറ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ഏലിക്കുട്ടി മാത്യ 


ഭാര്യ 


71 


2 


പ്രീയ അനിൽ 


മകൾ 


48 


3 


പ്രവീൺ മാത 


മകൻ 


45 


4 


പ്രീന ജോസഫ് 


| മകൾ 


42 


5 


മാത്തുക്കുട്ടി മാത്യ 


മകൻ 


40 


നമ്പർ : സി 1 -9245 / 2021 


13-01-2022 


വൈക്കം താലൂക്കിൽ മുളക്കുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സി കെ കാർത്യായനി പെരുവ കരയിൽ 
കാർത്തിക നിവാസ് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ടിയാളുടെ പേരിലുള്ള ഭൂമി , ബാങ്ക് സംബന്ധമായ 
ആവശ്യങ്ങൾക്കും വൈക്കം സബ് ട്രഷറിയിൽ ഹാജരാക്കുന്നതിനും മറ്റ് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മുളക്കുളം വില്ലേജിൽ പരേതയുടെ ഭർത്താവ് കെ എൻ ജനാർദ്ദനൻ , , ബോധിപ്പിച്ച 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4181 


Revenue Department 


01th February 2022 


അപേക്ഷ 


മുളക്കുളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 10-10-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


കെ എൻ ജനാർദ്ദനൻ 


| ഭർത്താവ് 


74 


2 


ജിജു കെ ജെ 


മകൻ 


41 


3 


| ജിബു കെ ജെ 


| മകൻ 


39 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4182 


KERALA GAZETTE 


Part III 


Kottayam District 


Vaikom Taluk 


NOTICE 


നമ്പർ : C1-266 / 2022 


25-01-2022 


അനന്തരാവകാശ 


വൈക്കം താലൂക്കിൽ മാഞ്ഞൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ തങ്കപ്പൻ പി . ഇ . പാലത്തിൻചിറയിൽ , 
മാഞ്ഞൂർ എന്നയാളുടെ അവകാശികൾക്ക് വസ്തു , ബാങ്ക് മറ്റ് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി മാഞ്ഞൂർ വില്ലേജിൽ പരേതൻറെ മകൻ തരുൺകുമാർ പി.റ്റി . , പാലത്തിൻചിറയിൽ , മാഞ്ഞൂർ , 
ബോധിപ്പിച്ച അപേക്ഷ മാഞ്ഞൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 28-06-2021 -ലും ടിയാൻ ഭാര്യ കെ.കെ.സരളമ്മ 13.04.2019 ലും മരണപ്പെട്ടതായും 
പരേതരുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതരുടെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


43 


തരുൺകുമാർ പി.റ്റി . 
സവിത പി.റ്റി . 


2 


മകൾ 


41 


നമ്പർ : C1-2042022 


25-01-2022 


വൈക്കം താലൂക്കിൽ മാഞ്ഞൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്രീറാം അരവിന്ദ് , ശ്രീനികേതനം , മാഞ്ഞൂര് 
f എന്നയാളുടെ അവകാശികൾക്ക് വസ്തു . ബാങ്ക് സർവ്വീസ് ആനുകൂല്യങ്ങൾ , മറ്റ് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മാത്തൂർ വില്ലേജിൽ പരേതൻറെ പിതാവ് അരവിന്ദകുമാർ ആർ . , ശ്രീനികേതനം , 
മാഞ്ഞൂർ , ബോധിപ്പിച്ച അപേക്ഷ മാഞ്ഞൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10-08-2021 -ൽ അവിവാഹിതനായിരിക്കെ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ പിതാവ് 
അരവിന്ദകുമാർ ആർ . , മാതാവ് ഗിരിജാകുമാരി പി.ആർ എന്നിവർ ജീവിച്ചിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഗിരിജാകുമാരി പി.ആർ. 


മാതാവ് 


59 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4183 


Revenue Department 


01th February 2022 


Kottayam District 


Vaikom Taluk 


NOTICE 


നമ്പർ : C1-41722 


27-01-2022 


വൈക്കം താലൂക്കിൽ വടക്കേമുറി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എബ്രഹാം ഐപ്പോര സി ചിറയില് 
f പുത്തൻപുര , അക്കരപ്പാടം , വടക്കേമുറി എന്നയാളുടെ അവകാശികൾക്ക് വസ്തു , ബാങ്ക് , മറ്റ് വിവിധം ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വടക്കേമുറി വില്ലേജിൽ പരേതൻറെ പിതാവ് 
സി.എ. ഐപ്പോര , ചിറയിൽ പുത്തൻപുര , അക്കരപ്പാടം , വടക്കേമുറി , ബോധിപ്പിച്ച അപേക്ഷ വടക്കേമുറി വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-11-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാവ് സില്ല എം.സൈമൺ , പിതാവ് സി.എ.ഐപ്പോര എന്നിവർ ജീവിച്ചിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സി.എ.ഐപ്പോര 


പിതാവ് 


83 


നമ്പർ : C1-503 / 2022 


27-01-2022 


വൈക്കം താലൂക്കിൽ വൈക്കം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വർഗ്ഗീസ് എം . റോസ് ഭവൻ ചക്കനാട്ട് , 
പടിഞ്ഞാറ്റുംചേരി പടിഞ്ഞാറെ മുറി എന്നയാളുടെ അവകാശികൾക്ക് വസ്തു , ബാങ്ക് , മറ്റ് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വൈക്കം വില്ലേജിൽ പരേതൻറെ മകൻ റോയ് വർഗ്ഗീസ് , 
റോസ് ഭവൻ ചക്കനാട്ട് , പടിഞ്ഞാറ്റുംചേരി പടിഞ്ഞാറെ മുറി , ബോധിപ്പിച്ച അപേക്ഷ വൈക്കം , കറുകച്ചാൽ വില്ലേജ് 
ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
14-11-2017 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


67 


2 


എൽസി യു . 
റോയ് വർഗ്ഗീസ് 
| റോസ് വർഗ്ഗീസ് 


| മകൻ 


44 


3 


മകൾ 


43 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4184 


KERALA GAZETTE 


Part III 


തിരുത്തൽ പരസ്യം 


( 1 ) 


നമ്പർ സി1-6965 2021 . 


2021 ഡിസംബർ 31 . 


: 


e 


23 


: 


2021 നവം ബർ 23 -ാം തീയതി യിലെ കേരള ഗസറ്റ് നമ്പർ 46 ( വാല്യം X , പാർട്ട് III ) 

( 
ക മ്മീഷ ണ റേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 13434 -ൽ പ്രസിദ്ധം ചെയ്ത് ത 
പരസ്യത്തിൽ “ വൈകം വില്ലേജിൽ താമസിച്ചു വരവെ അന്തരിച്ചു പോയ കെ . എൻ . യതീന്ദ്രദാസ് 
പടിഞ്ഞാറ്റും ചേരി പടി ഞ്ഞാറെ മുറിയിൽ ” എന്നത് വൈക്കം വില്ലേജിൽ താമസിച്ചു വരവെ 
അന്തരിച്ചു പോയ കെ . എൻ . യതീന്ദ ദാസ് പടിഞ്ഞാറ്റും ചേരി പടിഞ്ഞാറെ മുറി യിൽ 

എന്നും 
“ വൈക്കം സൺ ട്രഷറിയിൽ ” എന്നത് വൈക്കം സബ് ട്രഷറി ' ' എന്നും വൈകം വില്ലേജിൽ 
പരേ തന്റെ മകൻ ദേവ ദാസ് എം . ഡി . ” എന്നത് 

' ' 

വൈക്കം വില്ലേ ജിൽ പ്രേ തന്റെ മകൻ 
ദേവാനന്ദ് , എം . ഡി . ' ' എന്നും 

' 

വൈകം വില്ലേജ് ഓഫീസർ മുഖാന്തിരം ” എന്നത് 
വില്ലേ ജ് ഓഫീ സർ മു ഖാ ന്തിരം ” എന്നും " ടിയാൻ 6 -5 - 21 , ഭാര്യ ചെല്ലമ്മ 25 - 11 - 20 21 - ലും 

' ' 
മരണപ്പെട്ടതായും ' എന്നത് " ടിയാൻ 6-5-2021 - ലും 
” 

ഭാര്യ ചെല്ലമ്മ 25-11-2014 - ലും മരണപ്പെട്ടതായും 
ക്രമനമ്പർ ( 1 ) ദേവദാസ് , എം . ഡി . മകൻ 45 വയസ്സ് എന്നത് ക്രമനമ്പർ 1 ദേവാനന്ദ് , എം . ഡി . മകൻ 
45 വയസ് എന്നും തിരുത്തി വായിക്കേണ്ടതാണ് . 


33 


വക്കം 


: 


( 2 ) 


നമ്പർ സി1-6469 2021 . 


2022 ജനുവരി 13 . 


9-11-2021-00 തീയ തി യിലെ കേരള ഗസറ്റ് നമ്പർ 44- ൽ ( വാ ല്യം X , പാർട്ട് III ) 
ക മ്മീ ഷ ണ റേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 11223 - ൽ പ്രസിദ്ധപ്പെടുത്തിയ 
പരസ്യത്തിൽ 

' ഭാര്യ പമ ആർ . നായർ 2-5-2017 - ൽ മരണപ്പെട്ടു ” എന്നത് “ ഭാര്യ പമ ആർ . നായർ 
2-3-2017 - ൽ മരണപ്പെട്ടു ” എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


לל 


( 3 ) 


നമ്പർ സി 1-629212021 . 


2022 ജനുവരി 14 . 


23-11-2021-00 


: 


തീയ തി യില കേരള ഗസറ്റ് നമ്പർ 46 - ൽ ( വാ ല്യം X , പാർട്ട് III ) 
ക മ്മീ ഷ ണ റേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 13437 -ൽ പ്രസിദ്ധപ്പെടുത്തിയ 
പരസ്യത്തിൽ “ വൈക്കം താലൂക്കിൽ കുല ശേഖരമംഗലം വില്ലേജിൽ താമസിച്ചു വരവേ ” എന്നത് 
" വൈക്കം താലൂക്കിൽ കോതനല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവേ ” എന്നും “ പരേതന്റെ ഭാര്യ വത്സമ്മ 
ജോസഫ് ബോധിപ്പിച്ച അപേക്ഷ കുലശേഖരമംഗലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം ' ' എന്നത് 
“ പരേ തന്റെ ഭാര്യ വത്സമ്മ ജോസഫ് ബോധിപ്പിച്ച അപേക്ഷ കോത നല്ലൂർ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം ” എന്നും തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്കാഫീസ് , 
വക്കും . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.01 05:04 45 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


